Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No . KL / TV ( N )/ 634/2012 -14 


COVERNS 


കിൽ 


- 


e 


( 


രള സർക് 
EMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 മേയ് 20 
20th May 2014 

1189 ഇടവം 6 
6th Idavam 1189 


നമ്പർ 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


1936 വൈശാഖം 30 
30th Vaisakha 1936 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 


( ഹാജർ : കെ . ഗോപാലൻ) 


- (1) 


നമ്പർ ജെ - 8563 / 2012/ ഡി . ഡിസ്( 1). 

2014 ഏപ്രിൽ 4. 
വിഷയം :- എം.എൽ.ആർ. ആക്ട്- തിരൂരങ്ങാടി താലൂക്ക് 

പരപ്പനങ്ങാടി വില്ലേജ് റീ . സ . 101/ 1- ൽപ്പെട്ട 
17.140 സെന്റ് സി. കെ . ഭൂമി- പട്ടയഭൂമിയായി 
രജിസ്റ്റർ ചെയ്യു ന്ന ത് - അ നു മതി നൽകി 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - 1. ശ്രീ . മൊയ്തീൻകോയ s/o മൊയ്തീൻകുട്ടി, 

പഞ്ചാരന്റെ പുരയ്ക്കൽഅബ്ദുറഹിമാൻകുട്ടി, 
ഒട്ടുമ്മൽ കടപ്പുറം, പി . ഒ. പരപ്പനങ്ങാടി 
മുതൽപേരുടെ അപേക്ഷ . 


2 . തിരൂരങ്ങാടി തഹശീൽദാരുടെ 3- 10 -2012 - ലെ 

- ജി2 -7512 / 11 നമ്പർ റിപ്പോർട്ട്. 
- തിരൂരങ്ങാടി താലൂക്ക്, പര പ്പ ന ങ്ങാടി വില്ലേജ്, 
റീ . സ . 101/1, 2 - ൽപ്പെട്ട 0.23 ഏക്കർ (23 സെന്റ്) ഭൂമി 
എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതിക്കായി സൂചന ( 1) പ്രകാരം അപേക്ഷ 
ലഭിച്ച അപേക്ഷയിൻമേൽ തിരൂരങ്ങാടി തഹശീൽദാർ മുഖേന 
അന്വേഷണം നടത്തുകയും തഹശീൽദാർ സൂചന (2 ) പ്രകാരം 
റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 


അപേക്ഷക്കാസ്പദമായ പരപ്പനങ്ങാടി റി . സ 101 / 1, 2 - ൽപെട്ട 
ഭൂമി വില്ലേജ് രേഖകൾ പ്രകാരം തരം " നി. കെ . കുളം എന്ന് 
ചേർക്കപ്പെട്ടതും പരപ്പനങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസിലെ 
889 / 1989, 2440 / 79 നമ്പർ ആധാരപകാരം കൈവശംവച്ച് 
വരുന്നതുമാണെന്നും 97- 98 വരെ ഒ. ബി. ടി. ഇനത്തിൽ നികുതി 
അടവാക്കിയിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിപത്രം 
ഹാജരാക്കിയിട്ടുണ്ടെന്നും തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 
ടി ഭൂമി വർഷങ്ങളായി കൈവശം വെച്ചു വരുന്നതാണെന്നും 
വില്ലേജ് റിക്കാർഡുകൾ പ്രകാരം നി . കെ . കുളമാണെങ്കിലും, 
മണ്ണിട്ട് നികത്തി വീട് ഉണ്ടാക്കി വർഷങ്ങളായി താമസിച്ചു 
വരു ന്ന താ ണെന്നും എം .എൽ. ആർ. ആക്ട് പ്രകാരം 
തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും തഹശീൽദാർ 
റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 

-- തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമിയിൽ അവകാശം തെളിയിക്കുന്നതിനുള്ള രേഖകൾ 
സഹിതം ഹാജ രാ കു ന്നതിന് അപേക്ഷ കിന് നോട്ടീസ് 
നൽകു കയും 15 - 11 - 2012 - ന് അപേക്ഷ ക രിൽ ഒരാളായ 
മൊയ്തീൻകോയ ഹാജരാകുകയുമുണ്ടായി. പരപ്പനങ്ങാടി സബ് 
രജിസ്ട്രാർ ഓഫീസിലെ 889 / 89 , 2440 / 79 എന്നീ നമ്പർ 
അസ്സൽ ആധാരങ്ങളും 1992 - 93 വരെ പല വകയിനത്തിൽ 
നികുതി അടച്ച രശീതികളും ഹാജരാക്കി. ആധാരപ്രകാരം 
പര പ്പ ന ങ്ങാടി റി . സ . 101/ 1, 2 - ൽ 23 സെന്റ് ഭൂമിയാണ് 
അപേക്ഷകരായ അബ്ദുറഹിമാൻകുട്ടി, മൊയ്തീൻകോയ , 
ആലി കോ യ , ഉമ്മർ കോയ എന്നിവർക്ക് കൂട്ടായി 

കൈവശമുള്ളതെന്നും, ഇതിൽ 6 സെന്റ് ആലി കോയക്ക് 
തീരുനൽകിയതായും വിചാരണവേളയിൽ കക്ഷി അറിയിച്ചു . 


സ്ഥല പരിശോധ ന യു ടെ യും രേഖകൾ പരിശോ ധി 
ച്ചതിന്റെയും വില്ലേജ് ഓഫീസറുടെയും തഹശീൽദാരുടെയും 
റിപ്പോർട്ടു കൾ പരി ശോ ധിച്ച് ബോദ്ധ്യ പ്പെട്ട തി ന്റെ യും 
അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക് പരപ്പനങ്ങാടി വില്ലേജ് 
റീ . സ . 101/ 1- ൽപ്പെട്ട 17.140 സെന്റ് നി. കെ . ഭൂമി അപേക്ഷക 
രായ പഞ്ചാരന്റെ പുരക്കൽ അബ്ദുറഹിമാൻകുട്ടി മുതൽ 4 
പേർ, ഒട്ടുമ്മൽ കടപ്പുറം, പരപ്പനങ്ങാടി എന്നവരുടെ പേരിൽ 
എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ 
ചെയ്തു നൽകു ന്ന തിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചു 
കൊണ്ടുള്ള നോട്ടീസ് 26 - 11 - 2013 - ലെ 47 / 2013 -ാം നമ്പർ കേരള 
ഗസറ്റിലും ( പേജ് 8427 ), താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, 
ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ നോട്ടീസ് ബോർഡുകളിലും 
പരസ്യപ്പെടുത്തിയിരുന്നുവെങ്കിലും ആരുംതന്നെ ആക്ഷേപമോ 
അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

- മേൽ സാഹ ച ര്യ ത്തിൽ, തിരൂ ര ങ്ങാടി താലൂക്ക്, 
പരപ്പനങ്ങാടി വില്ലേജ്, റീ . സ . 101/ 1- ൽപ്പെട്ട 17. 140 സെന്റ് 
നി . കെ . ഭൂമി അ പേ ക്ഷ ക രായ പഞ്ചാ രീ പുര ക്കൽ 
അബ്ദുറഹിമാൻകുട്ടി മുതൽ 4 പേർ, ഒട്ടുമ്മൽ കടപ്പുറം, 
പരപ്പനങ്ങാടി എന്നിവരുടെ പേരിൽ എം .എൽ. ആർ. ആക്ട് 
പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി 
നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . 

തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി പട്ടയഭൂമിയാക്കി 
മാറ്റി റവന്യൂ റിക്കാർഡുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ 
വരു ത്തു ന്ന തിനും അ പേ ക്ഷ ക രിൽ നിന്നും കുടിശ്ശിക 
അട ക്ക മു ള്ള ഭൂ നികുതി ഈടാ ക്കു ന്ന തി നു മു ള്ള 
നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


തഹശീൽദാരുടെ റിപ്പോർട്ടിൽ കക്ഷികൾക്ക് റി. സ . 101/ 
1, 2 എന്നി വ യിൽ ആകെ 23 സെന്റ് ഭൂമി യു ണ്ടന്ന് 
മാത്രമാണ് കാണിച്ചിട്ടു ള്ളത് എന്ന തി നാലും രേഖകൾ 
പരിശോധിച്ചതിൽ റി. സ 101/1- ൽപെട്ട ഭൂമി മാത്രമാണ് വില്ലേജ് 
റിക്കാർ ഡിൽ നി . കെ . ഭൂമിയായി രേഖ പ്പെടു ത്തി 
യിട്ടുള്ളതിനെന്നതിനാലും ഓരോ സബ്ഡിവിഷനിലും എത്ര 
ഭൂമിയുണ്ടെന്ന് അളന്നുനോക്കി കൊച്ചു സഹിതം റിപ്പോർട്ട് 
ചെയ്യാൻ തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാർക്ക് നിർദ്ദേശം 
നൽകി. ആയതിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷക്കാസ്പദമായ 
23 സെന്റ് ഭൂമിയിൽ റീ . സ . 101 / 1- ൽപെട്ട 22.640 സെന്റ് 
ഭൂമിയും റീ. സ . 101/ 2 - ൽപെട്ട 0. 360 സെന്റ് ഭൂമിയും ഉൾപ്പെടു 
ന്നു വെന്നും ഇതിൽ 5 1/ 2 സെന്റ് ഭൂമി അപേക്ഷ ക രിൽ 
ഒ രാ ളാ യ ആലി കോ യക്ക് ഒഴിമുറി നൽകി യ താ യും 
തഹശീൽദാർ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 

18 - 4 - 2013 - ന് സ്ഥലം നേരിൽ പരിശോധിച്ചു . അപേക്ഷാ 
ഭൂമിയിൽ രണ്ട് വീടുകളുണ്ടെന്ന് പരിശോധനയിൽ ബോദ്ധ്യ 

പ്പെട്ടു . അപേക്ഷക്കാസ്പദമായ രീ. സ . 101/1- ൽ എത്ര ഭൂമി 
യുണ്ടെന്ന് അളന്നെടുത്ത് കെച്ച് സഹിതം റിപ്പോർട്ട് നൽകു 
വാൻ പരപ്പനങ്ങാടി വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകു 
കയും റീ . സ . 101/1- ൽ 17.140 സെന്റ് ഭൂമിയും റീ . സ . 101/ 2- ൽ 
0.360 സെന്റ് ഭൂമിയും അടക്കം 17 .500 സെന്റ് ഭൂമി കൈവശം 
വെച്ചു വരുന്നതായി വില്ലേജ് ഓഫീസർ റിപ്പോർട്ടാക്കുകയും 
ചെയ്തു . 


- നമ്പർ ജെ - 13062/ 2013 / ഡി. ഡിസ്( 1). 

2014 ഏപ്രിൽ 4. 
വിഷയം: - എം .എൽ. ആർ. ആക്ട്- തിരൂർ താലൂക്ക്, 

നടുവട്ടം വില്ലേജ്, റീ . സ . 323/3സി- ൽപ്പെട്ട 
2.68 സെന്റ് സി . കെ . ഭൂമി പട്ടയഭൂമിയായി 
രജിസ്റ്റർ ചെയ്യുന്ന ത് - അനു മതി നൽകി 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന : - 1. ശീമതി കമലം, d / o കു ഞ്ഞി ക്കാ രി 

ന രി ക്കു ള അ ര ഹൗസ്, പക ര ന ലൂർ 
എന്നവരുടെ അപേക്ഷ . 
2 . തിരൂർ അഡീഷണൽ തഹശീൽദാരുടെ 
29 - 10 - 2013 - ലെ ബി6 - 15047 / 2011 -ാം നമ്പർ 

റിപ്പോർട്ട്. 
-- തിരൂർ താലൂക്ക്, നടു വട്ടം വില്ലേജ്, 
റീ . സ . 323/3സി- ൽപ്പെട്ട 3 സെന്റ് നി. കെ . ഭൂമി എം .എൽ.ആർ. 
ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്ന തിന് 
അ നു മ തി ക്കായി സൂചന ( 1) പ്രകാരം അ പക്ഷ 
ലഭിക്കുകയുണ്ടായി. ആയതിൻമേൽ തിരൂർ അഡീഷണൽ 
തഹശീൽദാർ രണ്ടാമത് സൂചന പ്രകാരം അന്വേ ഷണ 
റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 

- അ അ ക്ഷക യാ യ ശ്രീമതി കമ ലം , നരി ക്കു ള ങ്ങ ര 
എന്നവർക്ക് കുറ്റിപ്പുറം സബ് രജിസ്ട്രാർ ഓഫീസിലെ 1406/ 
2000 -ാം നമ്പർ ഭാഗപതാധാരപ്രകാരം കൈവശം ലഭിച്ചിട്ടുള്ള 
റീ . സി. 323 /3സി- ൽപ്പെട്ട 3 സെന്റ് സ്ഥലം ‘ എ ’ രജിസ്റ്റർ 
പ്രകാരം നി . കെ . കുളം എന്ന് രേഖപ്പെടുത്തിയതാണെന്നും 
റീ . സ . 323 / 3 സി - ൽ ഒട്ടാകെ 9 സെന്റ് സ്ഥല മാ ണു 
ള്ളതെന്നും ആയതിൽ അപേക്ഷകയുടെ പേരിൽ 3 സെന്റ് 


സ്ഥലവും ഇവരുടെ സഹോദരങ്ങളായ ശങ്കരൻ, കുട്ടിച്ച 
ക്കൻ എന്നവരുടെ പേരിൽ 3 സെന്റ് സ്ഥലവും ബാക്കി വഴി 
യായും അന്യ കൈവശത്തിലും ഉള്ളതായും തഹശീൽദാർ 
റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. തിരൂർ ലാന്റ് ട്രൈബ്യൂണലിൽ നിന്നും 
5 - 10 - 1993 - ൽ 295 / 93 -ാം നമ്പർ പട്ടയം അപേക്ഷകയായ ശ്രീമതി 
കമലം എന്നവരുടെ പിതാവ്കുഞ്ഞിക്കാരി എന്നവർക്ക് ലഭിച്ചി 

ഉള്ള 
താണെന്നും ടി പട്ടയപ്രകാരമാണ് മേൽ നമ്പർ ഭാഗപത്രം 
തയ്യാറാക്കിയിട്ടുള്ളതെന്നും തഹശീൽദാരുടെ റിപ്പോർട്ടിൽ 
സൂചിപ്പിച്ചിട്ടുണ്ട്. 

അപേക്ഷകയുടെ കൈവശസ്ഥലം താലൂക്ക് സർവെയറുടെ 
സാന്നിദ്ധ്യത്തിൽ അളന്ന് പരിശോധിച്ചതിൽ അപേക്ഷകയ്ക്ക് 
ഇപ്പോൾ 2.68 സെന്റ് ഭൂമിയാണ് കൈവശത്തിലുള്ളതെന്നും 
ആയതിൽ വീട് വെച്ച് താമസിച്ചു വരികയാണെന്നും സ്ഥലം 
പഞ്ചായത്തിൽ നിക്ഷിപ്തമല്ലെന്നും തുടർ നടപടി സ്വീകരിക്കാ 
വുന്നതാണെന്നും തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. 

തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമിയിൽ അവകാശം തെളിയിക്കുന്നതിനുള്ള രേഖകൾ 
സഹിതം ഹാജരാകുന്നതിന് അപേക്ഷകയ്ക്ക് നോട്ടീസ് 
നൽകുകയും 26 - 11 - 2013 - ന് അപേക്ഷക ഹാജരാകുകയും 
രേഖകൾ സമർപ്പിക്കുകയുമുണ്ടായി. 

തഹശീൽദാരുടെ റിപ്പോർട്ടും രേഖകളും പരിശോധി 
ച്ചതിൽ അപേക്ഷക്കാസ്പദമായ ഭൂമി അപേക്ഷക ആധാര 
പ്രകാരം കൈവശംവെച്ചു വരുന്നതായി കാണുന്നു . കൂടാതെ 
അപേക്ഷാസ്ഥലം താലൂക്ക് സർവെയർ അളന്ന് പരിശോധിച്ച് 
2 . 68 സെന്റ് ഭൂമിയാണ് ക വ ശ ത്തി ലു ള്ള തെന്ന് 
വ്യക്തമാക്കിയിട്ടുണ്ട്. 

രേഖകൾ പരിശോധിച്ചതിന്റെയും തഹശീൽദാരുടെ 
റിപ്പോർട്ടിന്റെയും അടി സ്ഥാ ന ത്തിൽ തിരൂർ താലൂക്ക്, 
നടു വട്ടം വില്ലേജ്, റീ . സ . 323 /3സി - ൽപ്പെട്ട 2 .68 സെന്റ് 
നി . കെ . ഭൂമി അപേക്ഷ ക യായ ശ്രീമതി കമലം d /o 
കുഞ്ഞിക്കാ രി നി രി ക്കു ള അ ര ഹൗസ്, പക ര ന ല്ലൂർ 
എന്നവരുടെ പേരിൽ എം .എൽ.ആർ. ആക്ട് പ്രകാരം പട്ടയ 
ഭൂമി യായി രജി സ്റ്റർ ചെയ്തു നൽകു ന്ന തി നെ തിര 
ആ ക്ഷേ പ ങ്ങ ൾ ക്ഷണിച്ചു കൊണ്ടുള്ള നോട്ടീസ് 
21 - 1 - 2014 - ലെ 3 / 2014 -ാം നമ്പർ കേരള ഗസറ്റിലും 
( പേജ് 401), താലൂക്ക്ഓഫീസ്, വില്ലേജ് ഓഫീസ്, 
കൃഷി ഭവൻ, ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് ബോർഡുകളിലും 
വകസ്ഥലത്തും പരസ്യപ്പെടുത്തിയിരുന്നുവെങ്കിലും ആരുംതന്നെ 
ആക്ഷേപമോ അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

മേൽ സാഹ ചര്യ ത്തിൽ തിരൂർ താലൂക്ക്, നടു വട്ടം 
വില്ലേജ്, റീ . സ . 323 /3സി- ൽപ്പെട്ട 2. 68 സെന്റ് സി . കെ . 
ഭൂമി അപേക്ഷകയായ ശ്രീമതി കമലം d /o കുഞ്ഞിക്കാരി 
നരിക്കുളങ്ങര ഹൗസ്, പകരനെല്ലൂർ പി. ഒ., പാഴൂർ എന്നവരുടെ 
പേരിൽ എം . എൽ. ആർ ആക്ട് പ്രകാരം പട്ടയഭൂമിയായി 
രജിസ്റ്റർ ചെയ്യു ന്ന തിന് അനുമതി നൽകി ഇതിനാൽ 
ഉത്തരവാകുന്നു . 

- തിരൂർ തഹശീൽദാർ ടി ഭൂമി പട്ടയഭൂമിയാക്കി മാറ്റി 
റവന്യൂ റിക്കാർഡു ക ളിൽ ആ വ ശ്യ മായ മാറ്റ ങ്ങ ൾ 
വരു ത്തു ന്ന തിനും അപേക്ഷ ക യിൽ നിന്നും കൂടി ശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


റവന്യൂ ഡിവിഷണൽ 
ആഫീസ്, തിരൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ആഫീസർ. 


